Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

| 2012 


सत्यमेव जयते 


A 


GOVERNN 


കർ 


രള സർക്ക 
NIMENT OF 


കാർ 


KERALA 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


17th April 2012 
2012 ഏപ്രിൽ 17 
28th Chaithra 1934 
1934 ചൈതം 28 


No . 

) 16 
നമ്പർ 


വാല്യം 57 


PART III 
Medical Education Department 


TENDER NOTICE 


No. C3 /1895/ 2012/ MCT. 


22nd March 2012. 


Sealed competitive tenders for repair and calibration 
of Anesthesia Machine for the Anesthesia Department of 
Medical College , Thiruvananthapuram . Tender should be 
superscribed , tender number and addressed to the 
Principal, Medical College , Thiruvananthapuram , 
Pin - 695 011 . Details can be had from this office on 
working hours till 3 .30 . p . m . 


Tender forms will be sent through post if required 
provided due amount with sufficient postage charges 
( 50 ) is sent by way of Money Order in favour of the 
Principal, Medical College , Thiruvananthapuram, Kerala 
State , Pin -695 011 . Money Order should reach this office 
on or before 22-2 -2012 . No other forms of remittance will 
be accepted . 


Tender No .- 27/2012 . 


- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ 
ഡിപ്പാർട്ടുമെന്റിലേക്ക് അനസ്തേഷ്യമെഷീൻ റിപ്പയറിംഗും 
കാലിബഷനും ചെയ്യുന്നതിന് താൽപര്യമുള്ളവരിൽ നിന്ന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 27 / 2012. 


Cost of tender form (Including of Sales Tax ) : 

Original - 624. 
Duplicate - 312 . 


Last date and time for sale of tender form 
25- 4 - 2012 at 2 .30 p . m . 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 
-- അസ്സൽ- 624 

പകർപ്പ് - 312. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 25- 4 - 2012, 2.30 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 26 - 4- 2012 , 2 .30 മണി. 


Last date and time for receipt of tender form 
26- 4-2012 at 2.30 p . m . 


Opening date and time of tender - 26 - 4 - 2012 at 3 p . m . 


17th APRIL 2012 ) 


MEDICAL EDUCATION DEPARTMENT 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
26- 4 - 2012, 3 മണി. 


ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3.30 വരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം ദർഘാസ് 
ഫോറം ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 
-- 50 അധികം ചേർത്ത് (തപാൽ ചാർജ്ജ്) മണിയോഡറായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
15 -4 - 2012, 3 മണിക്കു മുമ്പായി ഈ ആഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാൽ ആവശ്യ പ്പെടു ന്ന വർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കാൻ പാടുള്ളൂ. ഫോറത്തോടൊപ്പം 
മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയക്കു 
വാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസവും ദർഘാസ് 
നമ്പരും വ്യക്തമായി രേഖപ്പെടുത്താത്തതും താമസിച്ച് ലഭിക്കു 
ന്നതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. 


Medical College , 
Thiruvananthapuram . 


(Sd.) 
Principal. 


